അമേരിക്കയില്‍ 
ഡോ. ഫിലിപോസ്‌ മാര്‍ സ്തേഫാനോസ്‌ 
മെത്രാഷോലീത്താ 
2017 ഒക്ടോബര്‍ 30 ന്‌ 
സ്ഥാനമേല്‍ക്കും 


ബിഷപ്‌ തോമസ്‌ മാര്‍ യാസേബിയോസിനു പകരമായി അമേരിക്കയിലെ മലങ്കര 
കത്തോലിക്കാ രൂപതയുടെ ദ്വീതിയ ഇടയനായി തിരുവല്ലാ അതിരൂപതയുടെ സഹായ 
മെത്രാന്‍ ബിഷപ്‌ ഡോ. ഹിലിഷോസ്‌ മാര്‍ സ്തേഫാനോസ്‌ നിയമിതനായി. ഡോ. ഫിലി 
കോസ്‌ മാര്‍ സ്തേഷാനോസ്‌ മെത്രാലോലീത്താ ഒക്ടോബര്‍ 30 ന്‌ സ്ഥാനമേല്‍ക്കും. 
പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലാ അതിരൂപതയില്‍ റാന്നി കരിമ്പനാംക്കുഴടിയില്‍ 
1952 മെയ്‌ 9 ന്‌ ജനനം. തോട്ടത്തില്‍ ഷിലിഷ്‌, മറിയാമ്മ എന്നിവരാണ്‌ മാതാപിതാക്കള്‍, 
തിരുവല്ലാ ഇന്‍ഫന്റ്‌ മേരി മൈനര്‍ സെമിനാരിയിലും പൂന പേഷ്ല്‍ സെമിനാരിയിലും 
വൈദിക പരിശീലനം. 1979ഏ(പില്‍ 22 ന്‌ ബിഷപ്‌ ഐസക്ക്‌ മാര്‍ യൂഹാനോനില്‌ നിന്നും 
വൈദികപട്ടം സ്വീകരിച്ചു. റോമിലെ അല്‍ഫോന്‍സിയ അക്കാഡമിയില്‍ നിന്നും മോറല്‍ 
തിയോളജിയില്‍ ഡോക്ടറേറ്റ്‌. രൂപതാ മൈനര്‍ സെമിനാരി റെക്ടര്‍, എം.സി.വൈ.എം. 
ഡയറക്ടര്‍, തിരുവല്ലാ പുഷ്പഗിരി ഹോസ്പിറ്റല്‍ ഡയറക്ടര്‍ എന്നീ നിലകലില്‍ പ്രവര്‍ത്തി 
ച്ഛ. തിരുവല്ലാ രൂപതാ അഡ്മിനിട്രേറ്റര്‍ ആയിരുന്നു. തിരുവന്തപുരം മലങ്കര സെമിനാ 
രിയിൽ റെക്ടര്‍ ആയിരുന്നു. 2010 മാര്‍ച്ച്‌ 13 ന്‌ തിരുവല്ലാ അതിരൂപതയുടെ സഹായ 
മെത്രാനായി മാര്‍ ബസേലിയോസ്‌ ക്ലീമിസ്‌ കാതോലിക്കാബാവായില്‍ നിന്നും മെത്രാന്‍ 


പട്ടം സ്വീകരിച്ചു. ഇംഗ്ലീഷ്‌, ജര്‍മ്മന്‍, ഇറ്റാലിയന്‍, സുറിയാനി ഭാഷകളില്‍ പ്രാവീണ്യം ഉണ്ട്‌. 


SSS 


Best Compliments rom 


6 SSS 
SSS SSN SX SRR 


fg 


ZV പാടട്ടെ 


പി 


SS SX SSS 
SS SSS SSSR 


MAR IVANIOS COLLEGE (AUTONOMOUS) 


Nalanchira, Trivandrum 


Best Compliments from 


GIRIDEEPAM CONVENTION CENTRE y 


Thiruvananthapuram 


KARA 
ICE SOCIETY 


d, Pattom, Trivandrum 


Designed by Fingraph. Printed at St. Mary’s Press, Pattom, Trivandrum 


ക്രൈസു 


പറയ ആ. 
ന അന 
ty 
CAZ | Pe 
en 
Re ൨൭0 5 
es 1 > 


 തിമുവതന്തപുരം 428 


സ്പെഷ്യല്‍ സപ്ലിമെന്റ്‌ 


മലങ്കര പുനരൈക്യ വാര്‍ഷികം 
സഭാസംഗമം, മെത്രാഭിഷേകം 
അടുരില്‍ 


ദൈവദാസന്‍ ആര്‍ച്ചുബിഷപ്‌ മാര്‍ ഈവാനിയോസിന്റെ നേതൃത്വത്തില്‍ നടന്ന മലങ്കര 
പുനരൈക്യ പ്രസ്ഥാനത്തിന്റെ 87-ാം വാര്‍ഷികവും സഭാ സംഗമവും 2017 സെപ്റ്റംബര്‍ 19 മുതല്‍ 21 


അടൂര്‍ : 


വരെ അടൂര്‍ ഗ്രീന്‍വാലി കണ്‍വന്‍ഷന്‍ സെന്ററില്‍ തയ്യാറാക്കുന്ന മാര്‍ ഈവാനിയോസ്‌ നഗറില്‍ വച്ച്‌ 


നടക്കും. 21 ന്‌ സഭയില്‍ പുതുതായി നിയമിതതരായ യൂഹാനോന്‍ കൊച്ചുതുണ്ടില്‍ റമ്പാന്റേയും 


ഗീവര്‍ഗ്ഗീസ്‌ കാലായില്‍ റമ്പാന്റേയും മ്മെതാഭിഷേകവും ഇതിനോടനുബന്ധിച്ചു നടക്കും. 


അന്ത്യോക്യായിലെ സുറിയാനി കത്തോലിക്കാ പാത്രിയര്‍ക്കീസ്‌ ഇഗ്നാത്തിയോസ്‌ യൂസഫ്‌ യാനനാന്‍ 
ബാവാ ഈ വര്‍ഷത്തെ പരിപാടികളില്‍ മുഖ്യാതിഥി ആയിരിക്കും. പുനരൈക്യ വിളംബര ഘോഷയാത്ര, 
കൂട്ടികളുടെ സംഗമം, യുവജന അല്‍മായ സംഗമങ്ങള്‍, വനിതാ സംഗമം, സുവിശേഷ സന്ധ്യ, 
വി.സമൂഹബലി, മെത്രാഭിഷേകം എന്നിവയാണ്‌ പ്രധാന പരിപാടികള്‍. 


19 ന്‌ ഉച്ചയ്ക്ക്‌ 2 ന്‌ അടൂര്‍ സെന്‍ട്രല്‍ മൈതാനത്ത്‌ പാത്രിയര്‍ക്കീസ്‌ ബാവക്കും കര്‍ദ്ദിനാള്‍ 
ബസേലിയോസ്‌ ക്ലീമിസ്‌ കാതോലിക്കാ ബാവയ്ക്കും മറ്റു മെത്രാപ്പോലീത്താമാര്‍ക്കും സ്വീകരണം. 
തുടര്‍ന്ന്‌ പുതിയതായി പണികഴിപ്പിച്ച അടൂര്‍ തിരുഹൃദയ കത്തോലിക്കാ പള്ളിയുടെ മൂറോന്‍ കൂദാശ. 
വിവിധ സ്ഥലങ്ങളില്‍ നിന്നു എത്തിച്ചേരുന്ന ദീപശിഖ, ഛായാചിത്രം, പതാകകള്‍ എന്നിവ അടൂര്‍ 
ദേവാലയത്തില്‍ നിന്നും 6 ന്‌ ഘോഷയഠ്രതയായി സമ്മേളന നഗരിയില്‍ എത്തിച്ചേരും. 7 ന്‌ 
എപ്പിസ്‌കോപ്പല്‍ സുന്നഹദോസിന്റെ സെക്രട്ടറി ആര്‍ച്ചുബിഷപ്പ്‌ തോമസ്‌ മാര്‍ കൂറിലോസ്‌ പതാക 
ഉയര്‍ത്തും. തുടര്‍ന്ന്‌ എം.സി.വൈ.എം അന്തര്‍ദേശീയ ക്വിസ്‌ മത്സരം നടക്കും. 


20 ന്‌ രാവിലെ അടൂര്‍ ദേവാലയത്തില്‍ 


കാതോലിക്കാ ബാവയുടെ മുഖ്യ 
കാര്‍മ്മികത്വത്തില്‍ സമൂഹബലി നടക്കും. 10 മണി മുതല്‍ ഹോളി ഏഞ്ചല്‍സ്‌ സ്കൂള്‍ 


ഗ്രൌണ്ടില്‍ കുട്ടികളുടെ സംഗമവും മാര്‍ ഈവാനിയോസ്‌ നഗറിലെ വിവിധ ഹാളുകളില്‍ 
യുവജന അല്‍മായ സംഗമവും നടക്കും. കുട്ടികളുടെ സംഗമം കാതോലിക്കാ ബാവയും 
യുവജന സംഗമം നാഷണല്‍ കൌണ്‍സില്‍ ഫോര്‍ ടീച്ചര്‍ എഡ്വുക്കേഷന്‍ ചെയര്‍മാന്‍ 
ഡോ. സന്തോഷ്‌ മാത്യുവും അല്‍മായ സംഗമം റിട്ട. ജഡ്ജി ജസ്റ്റിസ്‌ സിറിയക്ക്‌ ജോസഫും 


ഉല്‍ഘാടനം ചെയ്യും. എം.സി.സി.എല്‍, എം.സി.വൈ.എം, എം.സി.എ എന്നിവയുടെ 
സഭാതല സമിതി പ്രസിഡന്റുമാരായ നിര്‍മ്മല്‍ സെബാസ്റ്റ്യന്‍, ടിനു കുര്യാക്കോസ്‌, 
മോന്‍സന്‍ കെ മാത്യു എന്നിവര്‍ യോഗത്തില്‍ അധ്യക്ഷത വഹിക്കും. റവ. ഫാ.ബോബി 
oF, റവ.ഫാ. ജേക്കബ്‌ മഞ്ഞളി, മുന്‍ ഡി.ജി.പി, ജേക്കബ്‌ പുന്നൂസ്‌ എന്നിവര്‍ ക്ലാസുകള്‍ 
നയിക്കും. ബിഷപ്പുമാരായ ജോഷ്വാ മാര്‍ ഇഗ്നാത്തിയോസ്‌, വിന്‍സന്റ്‌ മാര്‍ പൌലോസ്‌ 
ഫിലിപ്പോസ്‌ മാര്‍ സ്തേഫാനോസ്‌ ആന്റോ ആന്റണി എം.പി, പ്രദീപ്‌ മാത്യു എന്നിവര്‍ 
പ്രസംഗിക്കും. ഉച്ചകഴിഞ്ഞ്‌ 2 ന്‌ നടക്കുന്ന മാതൃവനിതാ സംഗമം ബിഷപ്‌ യൂഹാനോന്‍ 
മാര്‍ ക്രിസോസ്റ്റം മെത്രാപ്പോലീത്ത ഉല്‍ഘാടനം ചെയ്യും. ബിഷപ്‌ ജോസഫ്‌ മാര്‍ തോമസ്‌ 
അധ്യക്ഷത വഹിക്കും. ഗ്രേസ്‌ ലാല്‍ ക്ലാസ്സ്‌ നയിക്കും. 4 ന്‌ നടക്കുന്ന സമ്മേളനത്തില്‍ 
തീച്ചുളയിലെ സഭ സംസാരിക്കുന്നു എന്ന പ്രത്യേക പരിപാടി നടക്കും. അന്ത്യോക്യായിലെ 
കത്തോലിക്കാ പാത്രിയര്‍ക്കീസ്‌ അനുഭങ്ങള്‍ പങ്കുവയ്ക്കും. മാര്‍ത്തോമ്മാ സഭയുടെ 
തിരുവനന്തപുരം-കൊല്ലം ഭരദാസനാധിപന്‍ ബിഷപ്‌ ജോസഫ്‌ മാര്‍ ബര്‍ണബാസ്‌ 


H 
$ 
യ 
fA 
i 
+? 
3 


oo 


യാക്കേബായ സഭയുടെ തുമ്പമണ്‍ ഭദ്രാസനാധിപന്‍ യൂഹാനോന്‍ മാര്‍ മിലിത്തിയോസ്‌ 
എന്നിവര്‍ സന്ദേശം നല്‍കും. ബിഷപ്‌ എബ്രഹാം മാര്‍ യൂലിയോസ്‌, ബിഷപ്‌ തോമസ്‌ 
മാര്‍ യൌസേബിയോസ്‌ എന്നിവര്‍ പ്രസംഗിക്കും, വൈകിട്ട്‌ 6 ന്‌ നടക്കുന്ന സുവിശേഷ 


സന്ധ്യയില്‍ ബിഷപ്‌ ജേക്കബ്‌ മാര്‍ ബര്‍ണബാസ്‌, ഫാ. ഡാനിയേല്‍ പൂവണ്ണത്തില്‍ 
എന്നിവര്‍ പ്രസംഗിക്കും. 


21 ന്‌ രാവിലെ 08.00 ന്‌ നടക്കുന്ന സമൂഹബലിയില്‍ കര്‍ദ്ദിനാള്‍ മാര്‍ ബസേലിയോസ്‌ 
ക്ലീമിസ്‌ കാതോലിക്കാ ബാവ മുഖ്യ കാര്‍മ്മികനായിരിക്കും. ഇന്ത്യയിലെ വത്തിക്കാന്‍ 
സ്ഥാനപതി ആര്‍ച്ചുബിഷപ്‌ ജാംബത്തിസ്ത ദിക്വാത്രോ വചന സന്ദേശം നല്‍കും. 10 ന്‌ 
മെത്രാഭിഷേക ശുശ്രൂഷകള്‍ ആരംഭിക്കും. 


വന്ദ്യ മോണ്‍. ജോര്‍ജ്‌ കാലായിലിന്റെയും (പുത്തുര്‍ രൂപതാദ്ധ്യക്ഷന്‍) 
വന്യ മോണ്‍. ജോണ്‍ കൊച്ചുതുണ്ടിലിന്റെയും (കുരിയ മെത്രാന്‍) 


മെത്രാഭിഷേകം 2017 സെപ്റ്റംബര്‍ 21 ന്‌ 


കര്‍ണ്ണാടകത്തിലെ സൌത്ത്‌ കാനറ പുത്തൂര്‍ രൂപത കേന്ദ്രമായിട്ടുള്ള രൂപതയുടെ പ്രഥമ ഇടയന്‍ ബിഷപ്‌ ഗീവര്‍ഗ്ഗീസ്‌ മാര്‍ ദിവന്നാസിയോസ്‌ സ്ഥാനമൊ 
ഴിഞ്ഞതിനെ തുടര്‍ന്നു വന്ന ഒഴിവിലേക്കാണ്‌ ഇപ്പോള്‍ രൂപതയുടെ അഡ്മിനിട്രേറ്ററായ റവ. ഡോ. ജോര്‍ജ്ജ്‌ കാലായില്‍ നിയമിതനായത്‌. സൌത്ത്‌ കാനറ 
ന്യൂജിബാല്‍ത്തില സ്വദേശി. കാലായില്‍ പരേതനായ കെ.എം. ചാക്കോ, മറിയാമ്മ എന്നിവരാണ്‌ മാതാപിതാക്കള്‍. രാജു, ചാക്സണ്‍, അമ്മിണി, ലീലാമ്മ, തങ്കമ്മ, 
ലിസി എന്നിവരാണ്‌ സഹോദരങ്ങള്‍. തിരുവല്ല ഇന്‍ഫന്റ്‌ മേരി സെമിനാരി , മംഗലാപുരം സെന്റ്‌ ജോസഫ്‌സ്‌ സെമിനാരി, പൂന പേപ്പല്‍ സെമിനാരി എന്നിവിട 
ങ്ങളില്‍ വൈദിക പരിശീലനം. 1986 മെയ്‌ 1 ന്‌ സിറിള്‍ ബസേലിയോസ്‌ കാതോലിക്കാബാവായില്‍ നിന്നും വൈദികപട്ടം സ്വീകരിച്ചു. റോമിലെ പൊന്തിഫിക്കല്‍ 
ഗ്രിഗോറിയന്‍ സര്‍വ്വകലാശാലയില്‍ നിന്നും ദൈവശാസ്ത്രത്തില്‍ ഡോക്ടറേറ്റ്‌ നേടി. തിരുവനന്തപുരം മലങ്കര സെമിനാരിയില്‍ പ്രൊഫസറും റെക്ടറുമായിരു 
ന്നു. പുത്തൂര്‍ രൂപത സ്ഥാപിതമായപ്പോള്‍ പ്രഥമ വികാരി ജനറല്‍ ആയിരുന്നു. തുടര്‍ന്ന്‌ രൂപതാ അഡ്മിനിട്രറ്ററുമായി. 


ബിഷപ്‌ തോമസ്‌ മാര്‍ അന്തോണിയോസ്‌ പൂനാ എക്സാര്‍ക്കേറ്റിന്റെ ഇടയനായി നിയമിതനായതിനെ തുടര്‍ന്നാണ്‌ സഭയുടെ ആസ്ഥാനമായ പട്ടം കാതോ 
ലിക്കേറ്റ്‌ സെന്ററില്‍ കൂരിയാ മെത്രാനായി റവ. ഡോ. ജോണ്‍ കൊച്ചുതുണ്ടില്‍ നിയമിതനാകുന്നത്‌. ഇതിന്‌ പുറമെ യൂറോപ്പിലെയും ഓസ്ട്രേലിയ, ന്യൂസിലന്‍ഡ്‌ 
രാജ്യങ്ങളിലെ മലങ്കര കത്തോലിക്കാ സഭാ വിശ്വാസികളുടെ അപ്പസ്തോലിക സന്ദര്‍ശക ചുമതലയും നല്‍കിയിട്ടുണ്ട്‌. പത്തനംതിട്ട ജില്ലയില്‍ പുതുശ്ശേരിഭാഗം 
സ്വദേശി. 1959 ഏപ്രില്‍ 8 ന്‌ ജനനം. കൊച്ചുതുണ്ടില്‍ ഫിലിപ്പോസ്‌ ഉണ്ണുണ്ണി, പരേതയായ ചിന്നമ്മ എന്നിവര്‍ മാതാപിതാക്കള്‍. രാജു, വില്‍സണ്‍, വല്‍സമ്മ, തിരു 
വനന്തപുരം മേജര്‍ അതിരൂപതയിലെ റവ. ഫാ. ജോണ്‍സണ്‍ കൊച്ചുതുണ്ടില്‍, ബഥനി സന്യാസിനി സിസ്റ്റര്‍ കരുണ എസ്‌.ഐ.സി. എന്നിവര്‍ സഹോദരങ്ങള്‍. 
തിരുവനന്തപുരം സെന്റ്‌ അലോഷ്യസ്‌ സെമിനാരി, ആലുവ സെന്റ്‌ ജോസഫ്‌സ്‌ പൊന്തിഫിക്കല്‍ സെമിനാരി എന്നിവിടങ്ങളില്‍ വൈദിക പരിശീലനം. 1985 
ഡിസംബര്‍ മാ ന്‌ ആര്‍ച്ചുബിഷപ്‌ ബനഡിക്ട്‌ മാര്‍ ഗ്രിഗോറിയോസില്‍ നിന്നും വൈദികപട്ടം സ്വീകരിച്ചു. കേരളാ സര്‍വ്വകലാശാലയില്‍ നിന്നും റാങ്കോടെ മല 
യാളം സാഹിത്യത്തില്‍ ബിരുദം. റോമിലെ ഓറിയന്റല്‍ ഇന്‍ സ്റ്റിറ്റ്യൂട്ടില്‍ നിന്നും പൌരസ്ത്യ കാനന്‍ നിയമത്തില്‍ ഡോക്ടറേറ്റ്‌. തായ്‌ലന്റിലെ സോഫിയ ഇന്‍സ്റ്റി 
ദ്യുടടില്‍ നിന്നും വൈദിക പരിശീലനത്തില്‍ ഡിപ്ലോമ എന്നിവ നേടിയിട്ടുണ്ട്‌. ഏഴു വര്‍ഷകാലം ആര്‍ച്ചുബിഷപ്‌ ബനഡിക്ട്‌ മാര്‍ ഗ്രിഗോറിയോസിന്റെ സെക്രട്ട 
റിയായിരുന്നു. തിരുവനന്തപുരം സെന്റ്‌ അലോഷ്യസ്‌ മൈനര്‍ സെമിനാരി, സെന്റ്‌ മേരീസ്‌ മലങ്കര സെമിനാരി എന്നിവിടങ്ങളില്‍ റെക്ടറായിരുന്നു. തിരുവനന്ത 
പുരം മേജര്‍ അതിരൂപതയില്‍ രൂപതാ കോടതിയില്‍ വിവിധ ചുമതലകള്‍, ചാന്‍സിലര്‍, വികാരി ജനറല്‍, പാസ്റ്ററല്‍ കൌണ്‍സില്‍ സെക്രട്ടറി , പ്രെസ്ബിറ്ററല്‍ 
കൌണ്‍സില്‍ സെക്രട്ടറി, പാളയം സമാധാന രാജ്ഞി ബസിലിക്ക റെക്ടര്‍ എന്നീ ചുമതലകള്‍ വഹിച്ചിട്ടുണ്ട്‌. സഭാതല കോടതിയില്‍ ഓര്‍ഡിനറി ട്രിബ്യൂണല്‍ 
പ്രസിഡന്റ്‌, വൈസ്‌ ചാന്‍സിലര്‍, സഭയുടെ പ്രത്യേക നിയമങ്ങള്‍ തയ്യാറാക്കുന്ന സമിതിയുടെ ജനറല്‍ കോര്‍ഡിനേറ്റര്‍ എന്നീ നിലകളില്‍ പ്രവര്‍ത്തിച്ചു. 
ഗുഡ്ഗാവ്‌ രൂപതയില്‍ ചാന്‍സിലര്‍, വികാരി ജനറല്‍, ന്യൂയോര്‍ക്ക്‌ അതിരൂപതാ കോടതിയില്‍ ജഡ്ജിയായും പ്രവര്‍ത്തിച്ചിട്ടുണ്ട്‌. ഡല്‍ഹിയിലെ സി.ബി.സി.ഐ. 
സെന്ററില്‍ കോര്‍ കമ്മറ്റിയംഗമായിരുന്നിട്ടുണ്ട്‌. ഇന്ത്യന്‍ കാനനന്‍ ലോ സൊസൈറ്റിയില്‍ അംഗമാണ്‌. ഹിന്ദി, ഇംഗ്ലീഷ്‌, ഇറ്റാലിയന്‍, ജര്‍മ്മന്‍, സംസ്കൃത ഭാഷക 
ളില്‍ പ്രാവീണ്യം ഉണ്ട്‌. നിരവധി ക്രിസ്തീയ ഭക്തിഗാനങ്ങളുടെ രചയിതാവ്‌ കൂടിയാണ്‌. സ്നേഹസ്വരൂപാ തവ ദര്‍ശനം, നായകാ ജീവദായകാ, രക്ഷകാ ഗായകാ 
തുടങ്ങിയ പ്രശസ്ത ഗാനങ്ങള്‍ റവ. ഡോ. ജോണ്‍ കൊച്ചുതുണ്ടില്‍ രചിച്ചതാണ്‌. 


പാറശ്ലാല രുപത ഉത്ഘാടനവും 
തോമസ്‌ മാര്‍ യസേബിയോസ്‌ 
മെത്രാഷോലിത്തായുടെ 


സ്ഥാനാരോഹണവും 2017 സെപ്റ്റംബര്‍ 23ന്‌ 


തിരുവനന്തപുരം: മലങ്കര കത്തോലിക്കാ സഭയക്ക്‌ 
തിരുവനന്തപുരം മേജര്‍ അതിരൂപത വിഭജിച്ച്‌ പാറശ്ശാല 
ക്രേന്ദമാക്കി പുതിയതായി സ്ഥാപിതമായ രൂപതയുടെ 
ഉത്ഘാടനവും പ്രഥമ മെത്രാപ്പോലീത്ത ഡോ. തോമസ്‌ മാര്‍ 
യൌസേബിയോസിന്റെ സ്ഥാനാരോഹണവും 23 ന്‌ ശനിയാഴ്ച 
ഉച്ചകഴിഞ്ഞ്‌ 2 ന്‌ ബാലരാമപുരം ന്രസത്ത്‌ ഹോം സ്കൂള്‍ 
ഗ്രൌണ്ടില്‍ തയ്യാറാക്കുന്ന മാര്‍ ഈവാനിയോസ്‌ നഗറില്‍ നടക്കും. 


കര്‍ദ്ദിനാള്‍ മാര്‍ ബസേലിയോസ്‌ ക്ലീമിസ്‌ കാതോലിക്കാ 
ബാവാ മുഖ്യ കാര്‍മ്മികത്വം വഹിക്കും. അന്ത്യോഖ്യാ സുറിയാനി 
കത്തോലിക്കാ പാത്രിയര്‍ക്കീസ്‌ ഇഗ്നാത്തിയോസ്‌ യൂസഫ്‌ 
യൌനാന്‍ ബാവാ മുഖ്യാഥിതി ആയിരിക്കും. 
ഇന്ത്യയിലെ വത്തിക്കാന്‍ സ്ഥാനപതി 
ആര്‍ച്ചുബിഷപ്‌ ജാംബത്തിസ്തദിക്വാത്രോ 
വചന സന്തേശം നല്‍കും. തുടര്‍ന്നു നടക്കുന്ന 
പൊതു സമ്മേളനം സുപ്രീം കോടതി ജഡ്ജി 
കുര്യന്‍ ജോസഫ്‌ ഉത്ഘാടനം ചെയ്യും. 
കല്‍ക്കട്ടയിലെ വിശുദ്ധ മദര്‍ തെരേസയുടെ 
പിന്‍ഗാമി മിഷണറീസ്‌ ഓഫ്‌ ചാരിറ്റി 
സുപ്പീരിയര്‍ ജനറല്‍ മദര്‍ പ്രേമ മുഖ്യ 
സന്ദേശം നല്‍കും. കാതോലിക്കാ ബാവ 
അദ്ധ്യക്ഷത വഹിക്കും. ചടങ്ങില്‍ കെ.സി. 
ബി.സി പ്രസിഡന്റ്‌ ആര്‍ച്ചുബിഷപ്‌ 
സൂസപാക്യം ചങ്ങനാശ്ശേരി ആര്‍ച്ചുബിഷപ്‌ 
മാര്‍ ജോസഫ്‌ പെരുന്തോട്ടം, നെയ്യാറ്റിന്‍കര 
ബിഷപ്‌ വിന്‍സന്റ്‌ സാമുവല്‍, സി.എസ്‌.ഐ 
ബിഷപ്‌ ധര്‍മ്മരാജ്‌ റസാലം എന്നിവര്‍ 
അനുഗ്രഹ സന്ദേശം നല്‍കും. ബിഷപ്‌ 
സാമുവേല്‍ മാര്‍ ഐറേനിയോസ്‌, ഇമാം 
പാച്ചല്ലൂര്‍ അബ്ദുള്‍ സലിം മൌലവി 
എം.എല്‍.എ മാരായ ഓ. രാജഗോപാല്‍, 
ഐ.ബി. സതീഷ്‌, എം. വിന്‍സന്റ്‌, മദര്‍ 
ലിഡിയാ ഡി.എം, പി. പൌലോസ്‌ എന്നിവര്‍ 
സംസാരിക്കും. 


തിരുവനന്തപുരം മേജര്‍ അതിരൂപത വിഭജിച്ചാണ്‌ പാറശ്ശാല 
രൂപതക്ക്‌ രൂപം നല്‍കിയിരിക്കുന്നത്‌. കാട്ടാക്കട, പാറശ്ശാല, നെയ്യാ 
റ്റിന്‍കര വൈദികജില്ലകളിലെ ഇടവകകളെയും തിരുവനന്തപുരം 
വൈദികജില്ലയിലെ 2 ഇടവകകളെയും ചേര്‍ത്താണ്‌ പുതിയ രൂപത 
നിലവില്‍ വന്നിരിക്കുന്നത്‌. 103 ഇടവകകളും 31 വൈദിക മന്ദിര 
ങ്ങളും 23 സന്യാസ ഭവനങ്ങളും ഒരു കോളേജും 12 എയ്ഡഡ്‌ 
സ്കൂളുകളും 59 മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും 5 ജീവകാ 
രുണ്യ കേന്ദ്രങ്ങളും പുതിയ രൂപതയിലുണ്ട്‌. പാറശ്ശാല സെന്റ്‌ 
മേരീസ്‌ ദൈവാലയമാണ്‌ പുതിയ രൂപതയുടെ കത്തീഡ്രല്‍. 
കല്‍ക്കട്ടായിലെ വി. മദര്‍ തെരേസയാണ്‌ രൂപതയുടെ മദ്ധ്യസ്ഥ. 
തിരുവനന്തപുരം മേജര്‍ അതിരൂപത വിഭജിച്ച്‌ രൂപീകരിക്കുന്ന 
നാലാമത്തെ രൂപതയാണ്‌ പാറശ്ശാല. മാര്‍ത്താണ്ഡം, മാവേലി 


ക്കര, പത്തനംതിട്ട എന്നിവയാണ്‌ മറ്റു രൂപതകള്‍. ഇതോടെ മല 
ങ്കര സുറിയാനി കത്തോലിക്കാസഭക്ക്‌ 11 രൂപതകളും ഒരു 
എക്സാര്‍ക്കേറ്റുമുണ്ട്‌. 


പാറശ്ശാല രൂപതയില്‍ നിയമിതനായ ബിഷപ്‌ തോമസ്‌ മാര്‍ 
യൌസേബിയോസ്‌ പത്തനംതിട്ട ജില്ലയില്‍ മൈലപ്ര സ്വദേശിയാ 
ണ്‌. 1961 ജൂണ്‍ 6 ന്‌ ജനനം. നായിക്കം പറമ്പില്‍ എന്‍.ടി. തോമ 
സും, ശോശാമ്മ വര്‍ഗ്ഗീസുമാണ്‌ മാതാപിതാക്കള്‍. മൈലപ്ര 
സേക്രട്ട്‌ ഹാര്‍ട്ട്‌ ഹൈസ്‌കൂളില്‍ നിന്നും സ്കൂള്‍ വിദ്യാഭ്യാസം 
പൂര്‍ത്തിയാക്കി.തിരുവനന്തപുരം സെന്റ്‌ അലോഷ്യസ്‌ മൈനര്‍ 
സെമിനാരി, പൂന പേപ്പല്‍ സെമിനാരി എന്നിവിടങ്ങളില്‍ വൈദിക 
പരിശീലനം. 1986 ഡിസംബര്‍ 29 ന്‌ 
ആര്‍ച്ചുബിഷപ്‌ ബനഡിക്ട്‌ മാര്‍ ഗ്രിഗോ 
റിയോസില്‍ നിന്നും വൈദികപട്ടം സ്വീക 
രിച്ചു. കേരള സര്‍വ്വകലാശാലയില്‍ 
നിന്നും ഇംഗ്ലീഷ്‌ സാഹിത്യത്തിലും പൂന 
പേപ്പല്‍ സെമിനാരിയില്‍ നിന്നും ഫിലോ 
സഫിയിലും മാസ്റ്റര്‍ ബിരുദവും റോമിലെ 
പൊന്തിഫിക്കല്‍ ഗ്രിഗോറിയന്‍ സര്‍വ്വുക 
ലാശാലയില്‍ നിന്ന്‌ ഫിലോസഫിയില്‍ 
ഡോക്ടറേറ്റും നേടി. തിരുവന്തപുരം മല 
ങ്കര സെമിനാരിയിലും മറ്റു വിവിധ സെമി 
നാരികളിലും പ്രൊഫസറായിരുന്നു. തിരു 
വനന്തപുരം മേജര്‍ അതിരൂപത പ്രസ്സ്‌ 
ബെറ്റിറല്‍ കൌണ്‍സില്‍ സ്വെര്രട്ടറി, 
വൈദികര്‍ക്ക്‌ വേണ്ടിയുള്ള സിനഡല്‍ 
കമ്മീഷന്‍ സെക്രട്ടറി തുടങ്ങിയ നിലക 
ളില്‍ പ്രവര്‍ത്തിച്ചിട്ടുണ്ട്‌. 1998ല്‍ 
ഏഷ്യയിലെ മ്മെതാന്‍മാര്‍ക്കു വേണ്ടി 
നടന്ന സിനഡില്‍ ദൈവശാസ്ത്ര വിദ 
ഗ്ധന്‍ എന്ന നിലയില്‍ പങ്കെടുത്തിട്ടുണ്ട്‌. 
2010 ജൂലൈ 10 ന്‌ അമേരിക്കയില്‍ സ്ഥാപി 
തമായ മലങ്കര കത്തോലിക്കാ 
എക്‌ സാര്‍ക്കേറ്റിന്റെ പ്രഥമ ഇടയനായി ബനഡിക്ട്‌ 16-ാമന്‍ 
മാര്‍പാപ്പ നിയമിച്ചു. 2010 സെപ്റ്റംബര്‍ 21 ന്‌ മാര്‍ ബസേലിയോസ്‌ 
ക്ലീമിസ്‌ കാതോലിക്കാബാവായില്‍ നിന്നും മെൌെതാന്‍ പട്ടം സ്വീക 
രിച്ചു. കഴിഞ്ഞ 7 വര്‍ഷമായി അമേരിക്കയിലെയും കാനഡയി 
ലെയും മലങ്കര കത്തോലിക്കാ വിശ്വാസികളുടെ മ്മരെതാന്‍ എന്ന 
നിലയില്‍ ന്യൂയോര്‍ക്കില്‍ രൂപതാ ആസ്ഥാനവും കത്തീഡ്രല്‍ 
ദൈവാലയവും സ്ഥാപിച്ചു. അമേരിക്കന്‍ കാത്തലിക്‌ ബിഷപ്സ്‌ 
കോണ്‍ഫറന്‍സില്‍ കുട്ടികളുടെയും യുവജനങ്ങളുടെയും സംര 
ക്ഷണത്തിനായുള്ള കമ്മീഷനിലും ഏഷ്യാ പസഫിക്‌ രാജ്യങ്ങ 
ളിലെ പ്രവാസികള്‍ക്കുവേണ്ടിയുള്ള കമ്മീഷനിലും അംഗമായിരു 
ന്നു. ഇംഗ്ലീഷ്‌, ഇറ്റാലിയന്‍. ജര്‍മ്മന്‍ ഭാഷകളില്‍ പ്രാവീണ്യം ഉണ്ട്‌. 


